പരിശന്‍ 


ടി 


നികുതി പിരീവുകാരന്‍ 


തങ്ങള്‍ നീതിമാന്മാരാണെന്ന്‌ തങ്ങളില്‍ വിശ്വസിക്കുകയും 
മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്ത ചിലരോട്‌ അവന്‍ ഈ ഉപമ 
പറഞ്ഞു: രണ്ടു പുരുഷന്മാര്‍ പ്രാര്‍ത്ഥിക്കാന്‍ ദൈവാലയത്തില്‍ 
കയറി; ഒരുത്തന്‍ പരീശന്‍, മറ്റവന്‍ ചുങ്കക്കാരന്‍. പരീശന്‍ 
നിന്നുകൊണ്ട്‌ തന്നോടുതന്നെ ഇപ്രകാരം പ്രാര്‍ത്ഥിച്ചു: ദൈവമേ, 
ഞാന്‍ മറ്റുള്ളവരെപ്പോലെയോ, പിടിച്ചുപറിക്കാരോ, 
അന്യായക്കാരോ, വ്യഭിചാരികളോ, ഈ ചുങ്കക്കാരനെപ്പോലെയോ 
അല്ലാത്തതില്‍ ഞാന്‍ നിനക്കു സ്തോത്രം ചെയ്യുന്നു. ഞാന്‍ 
ആഴ്ചയില്‍ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു, എനിക്കുള്ള 
എല്ലാറ്റിന്റെയും ദശാംശം ഞാന്‍ നല്‍കുന്നു. ചുങ്കക്കാരന്‍ ദൂരെ 
നിന്നുകൊണ്ടു സ്വര്‍ഗ്ഗത്തിലേക്കു കണ്ണുകളുയര്‍ത്താന്‍ 
കൂട്ടാക്കാതെ അവന്റെ നെഞ്ചില്‍ അടിച്ചു: ദൈവമേ പാപിയായ 
എന്നോടു കരുണയുണ്ടാകേണമേ എന്നു പറഞ്ഞു. ഞാന്‍ 
നിങ്ങളോടു പറയുന്നു, ഈ മനുഷ്യന്‍ മറ്റവനെക്കാള്‍ 
നീതീകരിക്കപ്പെട്ടവനായി തന്റെ വീട്ടിലേക്കു പോയി; തന്നെത്താന്‍ 
ഉയര്‍ത്തുന്ന ഏവനും താഴ്ത്തപ്പെടും; തന്നെത്താന്‍ 
താഴ്ത്തുന്നവന്‍ ഉയര്‍ത്തപ്പെടും. ലൂക്കോസ്‌ 18:9-14 


...എളിയവരുടെ നിലവിളി അവന്‍ മറക്കുന്നില്ല. സങ്കീര്‍ത്തനം 9:12 
മുഖസ്തുതിയുള്ള എല്ലാ അധരങ്ങളെയും അഹങ്കാരം പറയുന്ന 
നാവിനെയും യഹോവ ഛേദിച്ചുകളയും: സങ്കീര്‍ത്തനം 12:3 
അഹകങ്കാരികളെയും ഭോഷ്കു പറയുന്നവരെയും ആദരിക്കാതെ 
യഹോവയെ തന്റെ ആശ്രയമാക്കുന്ന മനുഷ്യന്‍ ഭാഗ്യവാന്‍. 
സങ്കീര്‍ത്തനം 40:4 

യഹോവ ഉന്നതനാണെങ്കിലും താഴ്മയുള്ളവരെ അവന്‍ 
ബഹുമാനിക്കുന്നു; അഹങ്കാരിയെ അവന്‍ ദൂരത്തുനിന്നു 
അറിയുന്നു. സങ്കീര്‍ത്തനം 138:6 


അഹങ്കാരം വരുമ്പോള്‍ ലജ്ജയും വരുന്നു; എളിയവരുടെ 
പക്കലോ ജ്ഞാനമുണ്ട്‌. സദൃശവാക്യങ്ങൾ 11:2 

യഹോവ അഹങ്കാരികളുടെ ഭവനം നശിപ്പിക്കും; വിധവയുടെ 
അതിര്‍ അവന്‍ ഉറപ്പിക്കും. സദൃശവാക്യങ്ങൾ 15:25 
യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ഉപദേശം; ബഹുമാനത്തിനു 
മുമ്പില്‍ താഴ്മയും. സദൃശവാക്യങ്ങൾ 15:33 

ഹൃദയത്തില്‍ അഹങ്കരിക്കുന്നവന്‍ എല്ലാം യഹോവെക്കു 
വെറുപ്പു ആകുന്നു; സദൃശവാക്യങ്ങൾ 16:5 


അഹങ്കാരം നാശത്തിന്‌ മുമ്പും അഹങ്കാരം വീഴുന്നതിന്‌ 
മുമ്പും പോകുന്നു. അഹങ്കാരികളോടുകൂടെ കൊള്ള 
പങ്കിടുന്നതിനെക്കാള്‍ എളിയവരോടുകൂടെ 
താഴ്മയുള്ളവരായിരിക്കുന്നതു നല്ലതു. 
സദൃശവാക്യങ്ങൾ 16:18-19 

നാശത്തിന്‌ മുമ്പ്‌ മനുഷ്യന്റെ ഹൃദയം അഹങ്കാരവും 
ബഹുമാനത്തിന്‌ മുമ്പ്‌ വിനയവുമാണ്‌. 
സദൃശവാക്യങ്ങൾ 18:12 

താഴ്മയും യഹോവാഭക്തിയുംകൊണ്ടു ധനവും മാനവും 
ജീവനും ആകുന്നു. സദൃശവാക്യങ്ങൾ 22:4 

ഒരു മനുഷ്യന്റെ അഹങ്കാരം അവനെ താഴ്ത്തും; മാനം 
വിനയാമ്പിതനെ താങ്ങും. സദൃശവാക്യങ്ങൾ 29:23 


ദുഷ്ടന്‍ തന്റെ അഹങ്കാരത്തില്‍ ദരിദ്രരെ പീഡിപ്പിക്കുന്നു; അവര്‍ 
നിരൂപിച്ച ഉപായങ്ങളില്‍ അവര്‍ അകപ്പെടട്ടെ. ദുഷ്ടന്‍ തന്റെ 
ഹൃദയാഭിലാഷത്തില്‍ പ്രശംസിക്കുന്നു; കര്‍ത്താവു വെറുക്കുന്ന 
അത്യാഗ്രഹികളെ അനുഗ്രഹിക്കുന്നു. ദുഷ്ടന്‍ തന്റെ മുഖത്തിന്റെ 
അഹങ്കാരത്താല്‍ ദൈവത്തെ അന്വേഷിക്കുകയില്ല: അവന്റെ 
എല്ലാ ചിന്തകളിലും ദൈവം ഇല്ല. സങ്കീര്‍ത്തനം 10:2-4 


നിന്നെ മറ്റൊരുവനില്‍ നിന്ന്‌ വ്ൃത്യസ്തനാക്കുന്നത്‌ ആരാണ്‌? 
നിനക്കു കിട്ടാത്തതെന്തു? ഇപ്പോള്‍ നിനക്കു അതു ലഭിച്ചെങ്കില്‍, 
അതു ലഭിക്കാത്തതുപോലെ പ്രശംസിക്കുന്നതെന്തു? 

1 കൊരിന്ത്യര്‍ 4:7 


എന്നാല്‍ അവന്‍ കൂടുതല്‍ കൃപ നല്‍കുന്നു. ആകയാല്‍ ദൈവം 
അഹങ്കാരികളോടു എതിര്‍ത്തുനില്‍ക്കുന്നു; താഴ്മയുള്ളവര്‍ക്കു 
കൃപ നല്കുന്നു എന്നു അവന്‍ പറയുന്നു. യാക്കോബ്‌ 4:6 


അതുപോലെ, ഇളയവരേ, നിങ്ങളെത്തന്നെ മൂപ്പര്‍ക്ക്‌ 
സമര്‍പ്പിക്കുവിന്‍. അതേ, നിങ്ങള്‍ എല്ലാവരും അന്വോന്യം 
കീഴടങ്ങി താഴ്മ ധരിക്കുവിന്‍; ദൈവം അഹകങ്കാരികളോട്‌ 
എതിര്‍ത്തുനില്‍ക്കുകയും താഴ്മയുള്ളവര്‍ക്ക്‌ കൃപ നല്‍കുകയും 
ചെയ്യുന്നു. തക്കസമയത്ത്‌ അവന്‍ നിങ്ങളെ ഉയര്‍ത്തേണ്ടതിന്‌ 
ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്‍ കീഴില്‍ നിങ്ങളെത്തന്നെ 
താഴ്ത്തുക: 1 പത്രോസ്‌ 5:5-6 


എന്തെന്നാല്‍, ജഡമോഹം, കണ്ണുകളുടെ മോഹം, ജീവന്റെ 
അഹങ്കാരം എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിന്റേതല്ല, 
ലോകത്തില്‍നിന്നുള്ളതാണ്‌. 1 യോഹന്നാന്‍ 2:16 


